Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021 -2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 








തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 
1942 മാഘം 27 
Tuesday 


27th Magha 1942 








PART 111 


Commissionerate of Land Revenue 


1218 


KERALA GAZETTE 


[Parr 111 





(16) 


നമ്പര്‍ ag)3-9718/2020. 2020 ഒക്ടോബര്‍ 15. 


ഇടുക്കി താലൂക്കില്‍ കൊന്നത്തടി വില്ലേജില്‍ മുനിയറ 
കരയില്‍ തച്ചുകുന്നേല്‍ വീട്ടില്‍ ജോണ്‍ 26-4-1992-ലും ടിയാന്റെ 
ഭാര്യ ശോശാമ്മ ജോണ്‍ 11-10-2018-ANo മരിച്ചു പോയിട്ടുള്ള്താ 
ണെന്നും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നും കാണിച്ച്‌ 
ടിയാളുകളുടെ മകന്‍ അനു ജോണ്‍ ഈ താലൂക്ക്‌ കച്ചേരി 
മുമ്പാകെ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ടി അപേക്ഷ 
കൊന്നത്തടി വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡുകള്‍ പരിശോധിച്ചതില്‍ ടി ജോണ്‍ 
26-4-1992-നും ടിയാന്റെ ഭാര്യ ശോശാമ്മ ജോണ്‍ 11-10-2018-ലും 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാര്രമാണുള്ളതെന്നും അറിയുന്നു. 


(aa പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബേബി മകന്‍ 48 
2 അജയന്‍ ജോണ്‍ മകന്‍ 45 
3 അനു ” 45 
4 ഷ്വീല മകള്‍ 51 
5 ജെസ്സി 5 46 


പരേതരായ ജോണ്‍, ശോശാമ്മ ജോണ്‍ എന്നിവര്‍ക്ക്‌ 
അനന്തരാവകാശികള്‍ മേല്‍വിവരിച്ചവര്‍ മാരധ്രമാണെന്ന്‌ 
അറിവായ സാഹചര്യത്തില്‍ അപേക്ഷ പ്രകാരം അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മേല്‍ വിവരിച്ചവര്‍ പേരില്‍ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികള്‍ ആയത്‌ 
ടി പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞതോ 
ആയ ആക്ഷേപങ്ങള്‍ 


രേഖാമൂലം അല്ലാത്തതോ 


പരിഗണനാര്‍ഹമല്ല. 


(17) 


നമ്പര്‍ എദ3-8677/2020. 2020 ഒക്ടോബര്‍ 15. 


ഇടുക്കി താലൂക്കില്‍ കാഞ്ചിയാര്‍ വില്ലേജില്‍ കാഞ്ചിയാര്‍ 
കരയില്‍ ആക്കല്ലൂര്‍ വീട്ടില്‍ എത്സമ്മ സെബാധസ്റ്റ്ന്‍ 
19-4-2020-ല്‍ മരിച്ചു പോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യ 
ങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നും കാണിച്ച്‌ ടിയാളുടെ മകന്‍ 
ഷിബിന്‍ സെബായസ്റ്രന്‍ ഈ താലൂക്ക്‌ കച്ചേരി മുമ്പാകെ 
അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ടി അപേക്ഷ കാഞ്ചിയാര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡുകള്‍ പരിശോധിച്ചതില്‍ ടി എത്സമ്മ സെബാസ്റ്റ്രന്‍ 
19-4-2020-@8 മരിച്ചുപോയതായും അവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എബി സെബാസ്റ്റ്യന്‍ മകന്‍ 34 


2 30 


മമ 


ഷിബിന്‍ സെബാസ്റ്റ്രന്‍ 


144 


(പരേതയുടെ ഭര്‍ത്താവ്‌ എ. സി. സെബാസ്റ്റ്യന്‍ 27-8-2011-ല്‍ 
മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌.) 


പരേതയായ എത്സമ്മ സെബാസ്റ്റന്‍ എന്നയാള്‍ക്ക്‌ 
അനന്തരാവകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ മാധ്രമാണെന്ന്‌ 
അറിവായ സാഹചര്യത്തില്‍ അപേക്ഷ പ്രകാരം അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മേല്‍ വിവരിച്ചുവര്‍ പേരില്‍ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികള്‍ ആയത്‌ 
ടി പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞതോ 


രേഖാമുലം അല്ലാത്തതോ ആയ ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ല. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
ഇടുക്കി. തഹശീല്‍ദാര്‍. 





ERNAKULAM DISTRICT 
വിളംബരം 
(വന നിയമം റൂള്‍ 4 സെക്ഷന്‍ 6 പ്രകാരം) 


ഫോറം ‘A’ 


നമ്പര്‍ ag)8-4435/2019. 2021 ജനുവരി 1. 


കേരള സര്‍ക്കാര്‍ 25-9-2018-00 തീയതിയിലെ 2441-00 നമ്പര്‍ 
ഗസറ്റിലെ പേജ്‌ നമ്പര്‍ -33/3616/2018/5-16-ല്‍ 
പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിലൂടെ ചുവടെ നല്‍കിയിരിക്കുന്ന 
ഷെഡ്യൂളില്‍ വൃക്തമാക്കിയിട്ടുള്ള പരിധിക്കുള്ളി ലുള്ള 
മുഴുവന്‍ ഭൂമിയും ഒരു റിസര്‍വ്വ്‌ വനമായി രൂപീകരിക്കാന്‍ 
നിര്‍ദ്ദേശിച്ചിരിക്കുന്നു. എന്നതിനാല്‍ ഈ പ്രഖ്യാപനതീയതിയും 
നിയമത്തിലെ സെക്ഷന്‍ 19 പ്രകാരം വിജ്ഞാപനം നിശ്ചയിക്കുന്ന 
തീയതിയും തമ്മിലുള്ള ഇടവേളയില്‍ ഇനിമുതല്‍ സര്‍ക്കാര്‍ 
ഈ 
എന്ന്‌ പൊതു അറിവിലേക്കായി അറിയിക്കുന്നു. 


ഭൂമി റിസര്‍വ്വ്‌ വനമായി പ്രഖ്യാപിച്ച്‌ പ്രസിദ്ധീകരിക്കും 


സര്‍ക്കാരോ 


(എ) സര്‍ക്കാരിനുവേണ്ടിയോ, അല്ലെങ്കില്‍ 


ഈ വിളംബരം പുറപ്പെടുവിക്കുന്ന സമയത്ത്‌ 
അതിയ്യേലുള്ള അവകാശമോ അധികാരമോ 
സൃഷ്ടി ക്കാനുള്ള, അവകാശമോ അധികാരമോ 
ഉള്ള ഒരാള്‍ക്കുവേണ്ടിയോ, ഉണ്ടാക്കിയ (wos 
അല്ല്ലെങ്കില്‍ രേഖാമൂലം ഉണ്ടാക്കിയ കരാര്‍ 
പ്രകാരമോ അല്ലാതെ യാതൊരുവിധ പുതിയ 
അവകാശങ്ങളും ഇതിന്‍മേലോ ഇതില്‍ 
ഉള്‍പ്പെടുത്തിയിരിക്കുന്ന ഭൂമിയിലോ, നേടിയെടു 
ക്കാവുന്നതല്ല. 


(ബി) ഈ ഭൂമിയില്‍ കൃഷിയ്‌ ക്കോ അല്ല്ലെങ്കില്‍ 
മറ്റെന്തെങ്കിലും ആവശ്യങ്ങള്‍ക്കോ വെട്ടിത്തെളിക്കല്‍ 
ഉണ്ടാകാന്‍ പാടില്ലാത്തതും വനോല്‍പ്പന്നങ്ങള്‍ 
നീക്കം ചെയ്യാനോ, തീയിടാനോ, അപകടകരമാകും 
വിധം തീ ഉപേക്ഷിക്കുവാന്‍ പാടില്ലാത്തതും 
ആകുന്നു. 


(സി) ഈ ഭുമിയുടെ ഏതെങ്കിലും ഭാഗത്തിന്‌ പട്ടയം 


അനുവദിക്കുന്നതല്ല. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1219 





(ഡി) 


ആയതിനാല്‍ ഈ ഭൂമയിലോ ഇതിന്റെ 
ഏതെങ്കിലും ഭാഗത്തിന്മേലോ അല്ല്ലെങ്കില്‍ 
ഏതെങ്കിലും വനോല്‍പ്പന്നത്തിന്മേലോ ഏതെങ്കിലും 
തരത്തിലുള്ള അവകാശം ഉന്നയിക്കുന്നവര്‍, ഈ 
വിളംബരം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ മൂന്ന്‌ 
മാസത്തില്‍ കുറയാത്തതും ആറു മാസത്തില്‍ 
കൂടാത്തതുമായ കാലയളവിനുള്ളില്‍ ഇതിന്റെ 
യഥാര്‍ത്ഥ അവസ്ഥ, വിസ്തീര്‍ണ്ണം അവകാശത്തിന്റെ 
സ്വഭാവം എന്നിവയും സ്ഥലത്തിമ്മേലാണെങ്കില്‍ 
റവന്യൂ സര്‍വ്വേ നമ്പരുകളും സബ്‌ നമ്പരുകളും 
ഉള്‍പ്പെടെ അവരുടെ അവകാശത്തെ 
പിന്തുണയ്ക്കുന്ന എല്ലാ രേഖകളും താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ആളുടെ മുമ്പാകെ വൃക്തിപരമായി 


(a) No new right shall be required in or over any of 


the land included therein except under a grant 
or contract in writing made or entered into by 
or on behalf of the Government or on behalf of 
same person in whom such right or power to 
create the same was vested when this 
proclamation is published. 


(b) No clearing shall be made for cultivation or any 


other purpose on the said land, nor shall any 
person remove any forest produce or set fire to 
such land or kindle or leave burning any fire in 
such manner as to endanger the same; and 


വാമൊഴിയായോ അല്ല്ലെങ്കില്‍ രേഖാമുലമുള്ള 


പ്രസ്താവനയിലൂടെയോ പ്രസ്താവിക്കേണ്ടതുണ്ട്‌ (c) No patta shall be granted for any part of the said 


land; 

(2) മുകളില്‍ പ്രസ്താവിച്ചിരിക്കുന്ന കാലയള 
വിനുള്ളില്‍ അവകാശവാദങ്ങളൊന്നും തന്നെ 
ര്പസ്താവിക്കപ്പെട്ടിട്ടില്ലാത്തതായുള്ള എല്ലാ 
അവകാശങ്ങളും വന നിയമം സെക്ഷന്‍ 19 
്രകാരം ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരി 


(9) All persons, therefore, claiming any right in or 
over any of the said lands or to any of the 
forest produce thereof, are hereby required to 
state to the undersigned either personally and 


ക്കുന്ന വിജ്ഞാപനത്തിലൂടെ ഭൂമി റിസര്‍വ്‌ orally or by written statement within a period 
വനമായി പ്രഖ്യാപിച്ച ശേഷം പൂര്‍ണ്ണമായി not less than three and not exceeding six months 
ഇല്ലാതാക്കുന്നതാണ്‌. from the date of publication of this proclamation 


in the Gazette, the exact position or situation, 
extent and nature of the right claimed specifying 
the Revenue Survey numbers and sub-numbers 
where such claims are for land, and to produce all 
the documents in support of such claims which 
they possess. 


പട്ടിക 


സ്ഥലത്തിന്റെ പേര്‌--പെരുമ്പാവൂര്‍-ആലുവ 
കെ. എസ്‌. ആര്‍.ടി.സി. റോഡിന്‌ വടക്കുഭാഗത്ത്‌ 250 മീ. 
അകലെയായി പെരിയാറിന്‌ തീരത്ത്‌. 


ജില്ല--എറണാകുളം. 


(2) All rights in respect of which no claims are 
preferred within the period specified above will, 
after the lands have been declared by notification 
in the Government Gazette under section 19 of 
the Forest Act to be a "Reserve Forest”, become 
extinguished. 


താലൂക്ക്‌--കുന്നത്തുനാട്‌. 
വില്ലേജ്‌ -മാറമ്പിള്ളി. 

ബ്ലോക്ക്‌ 23. 
വിസ്തീര്‍ണ്ണം--3.1024 ഹെക്ടര്‍ 


റീ-സര്‍വ്വേ Maudé—42/1. 
Name of the land—Located about 250mtrs. North to 
Perumbavoor-Aluva K.S.R.T.C. road 


and South to River Periyar. 


അതിര്‍ത്തികള്‍: 
വടക്ക്‌--പെരിയാര്‍ നദി 


തെക്ക്‌ സ്വകാര്യ ഭൂമി. District—Emakulam 


കിഴക്ക്‌-സ്വകാര്യ ഭൂമി. 


y Taluk—Kunnathunadu 
പടിഞ്ഞാറ്‌--സ്വകാര്യ ഭൂമി. 


Proclamation Village—Marampilly 


(under Section 6 of the Forest Act referred 
to in Rule 4.) 


Form "A" 


Block No.—23 


Extend—3.1024 Ha. 

Whereas, by 2 notification published at 
page 33/3616/2018/S-16 of the Kerala Government Gazette 
No. 2441 of the 25-9-2018 it is proposed to form in to a 
Reserved Forest all the land comprised within the limits 
specified in the schedule given below, it is hereby 
notified for general information that during the interval 
between the date of this proclamation and the date fixed 
by the Notification under section 19 of the Act, hereafter 
to be published by the Government declaring the said 
land to be Reserved Forest: 


Re.Sy. No.—42/1 


Boundaries—North-River Periyer South-Private Land 
East-Private Land West- Private Land. 


Revenue Divisional Office, 
Muvattupuzha. 


(Sd.) 
Forest Settlement Officer. 


145 


